Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL / TV ( N ) /634/ 2012-14 


GOVERN 


കൾe 


രള സർ 


തുക്കാം. 


ERALA 


VMENT OF 


OF KER 


tl cf Kk ddy 


KERALA GAZETTE 


ആധികാരികമായി പസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ആഗസ്റ്റ് 26 
26th August 2014 

1190 ചിങ്ങം 10 
10th Chingam 1190 


നമ്പർ 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ഭാദം 4 
4th Bhadra 1936 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 


പരസ്യം 


നമ്പർ TCK / 64/DB III / Advt./2014-15 . 


2014 ജൂൺ 7 . 


ഇന്ത്യൻ ഇല ക് ടി സിറ്റി ആക്റ്റ് 2003 - ലെ 164 -ാം വകുപ്പ് പ്രകാരം പൊതു ജ ന ങ്ങ ളുടെ അറി വി ലേക്ക് 
പരസ്യപ്പെടുത്തുന്നത്. 


എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിലെ കളമശ്ശേരി, ചേനക്കാലപ്പാടം, പള്ളിലാംകരപ്പാടം, ടി ജില്ലയിലെ ആലുവ 
താലൂക്കിലെ ആലുവ വെസ്റ്റ് വില്ലേജിൽ മുട്ടം പാടം, വിരിപ്പ് പള്ളിത്താഴം, കാരക്കാടൻപാടം, കുന്നത്തേരി, പാറമ്മൽ പാടം, 
മാധവപുരം, ആലുവ എന്നീ പ്രദേശങ്ങളിൽക്കൂടി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന 
കളമശ്ശേരി- ആലുവ സബ്സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 220 കെ . വി . ലൈനിന്റെ പ്രാരംഭ ജോലികൾക്കും സർവ്വേ 
ജോലികൾക്കും ടി ലെനിന്റെ നിർമ്മാണ ജോലികൾക്കുംവേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥൻമാരോ ജീവനക്കാരോ 
പൈപ്പ്ലൈൻ റോഡിന്റെ സമീപത്തുകൂടി മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ അവരുടെ ജോലി സംബന്ധമായി പ്രവേശിക്കുന്നതാണ്. 
പ്രസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ്. 
ട്രാൻസ്മിഷൻ സർക്കിൾ, കളമശ്ശേരി. 


